Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2006 -2008 


--- 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


KERAL 


Sent of 


അത 


4 : 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. L 


ol. It | Ti 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th March 2008 

2008 മാർച്ച് 4 
14th Phalguna 1929 
1929 ഫാൽഗുനം 14 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


ബഹുമാനപ്പെട്ട തിരുവനന്തപുരം രണ്ടാം 
അഡീഷണൽ ജില്ലാ കോടതി മുമ്പാകെ 

| 2007 OP ( G & W ) 167 


ഹർജികക്ഷി: 


ഡോറിസ് ഗ്ലാഡ്സൻ 
w / o ടോണി സേവ്യർ, 
ദിവ്യ , S .P . III / 75 , പാങ്ങപ്പാറ, 

തിരുവനന്തപുരം 
എതിർ കക്ഷികൾ : - ഇല്ല . 

സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 

2 - 11 - 2005 - ൽ മരിച്ചു പോയ ടോണി സേവ്യറുടെ 
തിരു വ ന ത പ രം അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ 
പ്രാവിഡന്റ് ഫണ്ടിന്റെ ബാലൻസ് തുക ടിയാന്റെ മക്കളായ 
മെന്റുകൾ ദിവ്യ ടോണി സേവ്യർക്കും നെറിൻ ടോണി 
സേവ്യർക്കും അനുവദിച്ച് കിട്ടുന്നതിനും ടി മൈനറുകളുടെ 
രക്ഷകർത്താവായി മാതാവ് ഡോറിസ് ഗ്ലാഡ്സനെ നിയമിച്ച് 
ഉത്തരവുണ്ടാകുന്നതിനും ടിയാൾ ബോധിപ്പിച്ചിട്ടുള്ള മേൽ 
നമ്പർ കേസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കം ഉണ്ട 
ങ്കിൽ ആയത് വിചാരണ ദിവസമായ 5 - 4 -2008 -ാം തീയതി 

- 

ൽ 
11 മണിക്ക് കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചു 
കൊള്ളണ്ടതാകുന്നു . അല്ലാത്തപക്ഷം ആർക്കും തർക്കം 
ഇല്ലായെന്നു കണ്ട് മേൽ നമ്പർ കേസ് തീർച്ച ചെയ്യു ന്ന 
താ ണെ ന്നുള്ള വിവരം ഇതിനാൽ സക ല മാനപേരേയും 
തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


വഞ്ചിയൂർ, 
14 - 2 - 2008 . 


- റെക്സസ് ജേക്കബ്, 
ഹർജിക്കാരിഭാഗം അഡ്വക്കേറ്റ്. 


